© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 


2020 





കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 


PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. [IX Thiruvananthapuram, 
Tuesday 


2020 ഡിസംബര്‍ 15 
15th December 2020 


1196 വൃശ്ചികം 30 
30th Vrischikam 1196 


1942 അഗ്രഹായനം 24. 
24th Agrahayana 1942 


നമ്പര്‍ 


49 








PART Ii 


Education Department 


നോട്ടിഫിക്കേഷന്‍ 


(൪ 


നമ്പര്‍ ഡി4-2378/2020/സി.റ്റി.ഈ. 2020 നവംബര്‍ 11. 


സാങ്കേതിക പരീക്ഷാ കണ്‍ര്‍്രടോളര്‍ 2011 ഏ[.പില്‍ 


മാസത്തില്‍ നടത്തിയ സിവില്‍ എഞ്ചിനീയറിംഗ്‌ 
ഡിപ്ലോമ പരീക്ഷയില്‍ ആലപ്പുഴ കാര്‍മല്‍ പോളിടെക്നിക്ക്‌ 
കോളേജില്‍ നിന്നും 88010299 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം 
പാസായ മുഹമ്മദ്‌ ഹിഷാം എന്ന ആള്‍ക്ക്‌ നല്‍കിയ ഡിപ്ലോമ 
സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആര്‍ക്കെങ്കിലും 
ഈ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടിയിട്ടു ണ്ടെങ്കില്‍ അത്‌ സാങ്കേതിക 
പരീക്ഷാ എന്ന 


കണ്‍ര്‍്രടാളര്‍, തിരുവനന്തപുരം-40 


വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താഠ്പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മൂതല്‍ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമുലം 


അറിയിക്കേണ്ടതാണ്‌. 


Gaz. No. 49/2020/DTP (Education). 


181 


(2) 


നമ്പര്‍ ഡിദ3-2762/2020. 2020 നവംബര്‍ 19. 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍ 2013 ഏ[പില്‍ 
മാസത്തില്‍ നടത്തിയ മെക്കാനിക്കല്‍ എഞ്ചിനീയറിംഗ്‌ 
പരീക്ഷയില്‍ എന്‍. എസ്‌. എസ്‌. പോളിടെക്നിക്ക്‌ പന്തളം 
നിന്നും 10020259 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസായ 
ശ്രീ. സോനു സോമന്‍ എന്ന ആള്‍ക്ക്‌ നല്‍കിയ ഡിപ്ലോമ 
സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മേല്‍പ്പറഞ്ഞ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്‍ അത്‌ 
സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരുവനന്തപുരം-40 എന്ന 


വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്‍്പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മൂതല്‍ ഒരു 


മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമുലം 


അറിയിക്കേണ്ടതാണ്‌. 


15th Dec. 2020] 


EDUCATION DEPARTMENT 


48 





(3) 


നമ്പര്‍ ഡിദ-2771/2020. 2020 നവംബര്‍ 19. 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍ 2009 ഏപ്രില്‍ 
മാസത്തില്‍ നടത്തിയ സിവില്‍ എഞ്ചിനീയറിംഗ്‌ 
ഡിപ്ലോമ പരീക്ഷയില്‍ ശ്രീനാരായണ പോളിടെക്നിക്ക്‌ 
കൊട്ടിയം-ല്‍ നിന്നും 86010075 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം 
പാസായ ശ്രീ. ജിതിന്‍ ജിത്ത്‌ എന്ന ആള്‍ക്ക്‌ നല്‍കിയ 
ഡിപ്ലോമ സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. മേല്‍പ്പറഞ്ഞ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടു ണ്ടെങ്കില്‍ അത്‌ 
സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരുവനന്തപുരം -40 


എന്ന വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്‍പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മൂതല്‍ ഒരു 


മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമൂലം 


അറിയിക്കേണ്ടതാണ്‌. 

സാങ്കേതിക പരീക്ഷാ (ഒപ്പ്‌) 
കണ്‍ട്രോളറുടെ കാര്യാലയം, സാങ്കേതിക പരീക്ഷാ 
തിരുവനന്തപുരം. കണ്‍ട്രോളര്‍. 


182 


